Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


- 
सत्यमेव जयते 


t 


കേരള സർക്കാർ 
Government of Kerala 

2016 


Reg . No . KL / TV ( N / 634 /2015 - 17 


GOVERNO 


കേര 


ക്കാർ 


രള സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2016 ജൂൺ 14 
14th June 2016 

1191 ഇടവം 31 
31st Idavam 1191 


നമ്പർ 


Vol. V 


No. 


Thiruvananthapuram , 

Tuesday 


1938 ജ്യേഷ്ഠം 24 
24th Jyaishta 1938 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 
നമ്പർ ജി. ഡബ്ലു . ഇ ./ 219 / 2015. 


2016 മേയ് 20. 


കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന പ്രവർത്തി ചെയ്യുന്നതിന് 
മൽസര സ്വഭാവമുള്ള പ്രത്യേകം മുദവച്ച് ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസുകൾ 14 - 6 - 2016 മുതൽ 20 - 6 - 2016 ഉച്ചയ്ക്ക് 
ഒരുമണിവരെ ഭൂജലവകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസിൽ 
നിന്നും ലഭിക്കുന്നതും അന്നേദിവസം (20 - 6 - 2016 ) ഉച്ചയ്ക്ക് 
2 മണിവരെ ടി ഓഫീസിൽ സ്വീകരിക്കുന്നതും 21- 6 - 2016 - ന് 
വൈകിട്ട് 3 മണിക്ക് ജില്ലാ ഓഫീസറോ അദ്ദേഹം അധികാര 
പ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള ദർഘാസു 
കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. ഏതെങ്കിലും 
കാരണവശാൽ അന്നേദിവസം അവധിയായാൽ തൊട്ടടുത്ത 
പ്രവർത്തി ദിവസം മേൽ ദർഘാസ് സംബ ന്ധിച്ച് എല്ലാ 
നടപടിക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 


നിരതദ്രവ്യം - 4,700. 
ദർഘാസ് ഫോറത്തിന്റെ വില - 500 + എസ്. റ്റി. 
പണി തീർക്കേണ്ട കാലാ വധി - കരാർ ഉറപ്പിക്കുന്ന 
തീയതി മുതൽ 60 ദിവസം. 

- ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡാറ്റായോ 
സ്വീക രിക്കു ന്ന ത ല്ല . ദർഘാസ് പ്രമാ ണ ങ്ങ ൾ പര സ് പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കു ന്ന തും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാ സു കൾ സ്വീക രിക്കു ന്ന ത ല്ല . നിര ത ദ വ്യം ജില്ലാ 
ഓഫീസർ, ഭൂജ ല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ 
ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ 
മാറാവുന്ന ഡിമാന്റ് ഡ്രാഫ്റ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനു 
മുള്ള അധികാരം ഭൂ ജ ല വ കുപ്പ് എറണാകുളം ജില്ലാ 
ഓഫീസറിൽ നിക്ഷിപ്ത മാ യി രിക്കും. ഭൂജലവകു പ്പിലെ 
ദർ ഘാസ് സംബ ന്ധിച്ച എല്ലാ നിയ മ ങ്ങളും ചട്ട ങ്ങളും 
ഇതിനും ബാ ധ ക മാ യി രി ക്കും . ഇതു സംബ ന്ധ മായ 
കൂടുതൽ വിവരങ്ങൾ ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ 
ഓഫീസിൽനിന്നും എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും നേരിട്ട് 
അന്വേഷിച്ച് അറിയാവുന്നതാകുന്നു . 


ദർഘാസ് നമ്പർ ജി. ഡബ്ലു . ഇ ./1/ 2016 - 17 . 

പ്രവർത്തിയുടെ പേരും അടങ്കൽ തുകയും - എറണാകുളം 
ജില്ലയിലെ ആലുവ സബ് ജയിലിൽ പുതുതായി വകുപ്പ് 
നിർമ്മിച്ച കുഴൽ കിണറിൽ 1.5 എച്ച്. പി . സബ്മേഴ്സിബിൾ 
പമ്പ് പപ്പു കൾ, ജല സം ഭ ര ണി , മറ്റു അ നു ബന്ധ 
സാധനങ്ങൾ (എല്ലാം ഐ .എസ്. ഐ . മാർക്കുള്ളത്) എന്നിവ 
സപ്ലെ ചെയ്ത് പമ്പിംഗ് മെയിൻ, വിതരണ ശൃംഖല , വാട്ടർ 
ടാങ്ക് സ്റ്റാന്റ് എന്നിവ സ്ഥാപിച്ച് കുടിവെള്ള പദ്ധതി 
പ്രവർത്തന സജ്ജമാക്കുക - 1, 85,000 . 


ഭൂജലവകുപ്പ് ജില്ലാ ഓഫീസ്, 
എറണാകുളം, കൊച്ചി. 


ആൻസി ജോസഫ്, 
- ജില്ലാ ഓഫീസർ. 


269 


